Kerala Gazette No. 35 dated 30th August 2011 . 


PART I 


GOVERN 


പ 


കര 


വക മായ ക 


1 


VENT OF KE 


ൽ 


KERALA 


റവന്യു (എഫ്) വകുപ്പ് 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ജി . ഒ. ( എംഎസ്.) 261/ 2011/റവന്യു . 


തിരുവനന്തപുരം, 2011 ജൂലൈ 16 . 


ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് വില്ലേജിൽ കടൽ 
ഭിത്തിക്ക് പടിഞ്ഞാറ് വശവും പുറക്കാട് വില്ലേജിലെ പഴയ സർവെ നമ്പർ 297 /7 , 8, 
10; 298/ 1, 6, 7, 12, 13 , 15, 16; 299 / 1, 6, 7, 8, 10, 11; 300/ 5, 6, 7, 8, 17, 18; 301/6 , 7, 
8, 11 , 12 , 14, 16, 17; 302 / 2 , 3, 4, 7 , 8, 9, 10 , 11, 13; 303/ 3 , 4, 8, 9, 12 എ ന്നീ സർ 
നമ്പരുകളോടു ചേർന്നു കിടക്കുന്നതും ഏകദേശം 30 വർഷത്തോളമായി കരയായി 
കിടക്കുന്നതും, നിരവധി കുടുംബങ്ങൾ താമസിച്ചു വരുന്നതും, ഗതാഗതയോഗ്യമായ 
റോഡും, കായ്ഫലമുള്ള തെങ്ങുകളും, വൈദ്യുതി ലൈനും, വാട്ടർ കണക്ഷനും 
നിലവിലുള്ള ഈ പ്രദേശത്തു വരുന്ന 10 ഹെക്ടർ സ്ഥലം നിലവിലുള്ള റീസർവ്വ 
റിക്കാർഡായ ടി വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 18 - ൽ വരുന്ന റീസർവെ നമ്പർ 14, 15, 
18, 25, 26 , 31, 32, 33, 36, 37, 38 , 39, 184, 188, 197, 234, 236 എന്നീ സർവെ നമ്പരു 
കളോടു ചേർന്നു തൊട്ടു പടിഞ്ഞാറു വശത്തു സ്ഥിതിചെയ്യുന്ന കടൽ പ്രദേശം 
റീസർവെ റിക്കാർഡിലെ ബ്ലോക്ക് നമ്പർ 18 - ന്റെ നിലവിലുള്ള അതിർത്തിക്ക് മാറ്റം 
വരുത്തി ഈ പദേ ശം കൂടി ബ്ലോക്ക് നമ്പർ 18 - ൽ ഉൾപ്പെടുത്തി അതിർത്തി 
പുനർനിർണ്ണയം ചെയ്തിരിക്കുന്നതായി പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 

ഡോ . നിവേദിത പി . ഹരൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


അനുബന്ധം 


പേര് 


താലൂക്കിന്റെ നിലവിലുള്ള വിജ്ഞാപനം തിരുത്തൽപ്രകാരം റീസർവെ വില്ലേജിന്റെ 

വില്ലേജിന്റെ പത്തിന് വില്ലേജിൽ കൂട്ടി പ്രകാശുള്ള ആസ്ഥാനം 
പേര് 

ശേഷമുള്ള ചേർത്ത സർവെ ബ്ലോക്ക് 
വില്ലേജിന്റെ നമ്പർ- പഴയ നമ്പർ 

- പേര് സർവെ പ്രകാരം 
അമ്പലപ്പുഴ പുറക്കാട് പുറക്കാട് കടൽ വച്ചത് 18 പുറക്കാട് 

പഴയ സർവെ 
- നമ്പർ ഇല്ല 


ഏരിയാ ലിസ്റ്റ് 


ജില്ല 


|| 


ആലപ്പുഴ 


താലൂക്ക് 


| 


അമ്പലപ്പുഴ 


| 


പുറക്കാട് 


വില്ലേജ് 
ബ്ലോക്ക് 


| 


18 


നിലവിലുള്ള വിസ്തീർണ്ണം - 667 .9470 ഹെക്ടർ. 


പുനഃനിർണ്ണയം ചെയ്ത വിസ്തീർണ്ണം- 677.9470 ഹെക്ടർ. 


